Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 -2012 with RNI 
| Reg . No. KL/ TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


ൽ 


ം 
കഴ 


GOV 
. 


ാർ.. 


രള സർക് 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


1 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 ഫെബ്രുവരി 17 
17th February 2015 

1190 കുംഭം 5 
| 5th Kumbham 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 28 
28th Magha 1936 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . എം ./ 671/ 2014 . 

2015 ജനുവരി 23 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ആഫീസർ, 
ഭൂജല വകുപ്പ്, മലപ്പുറം താഴെ പറയുന്ന പ്രവൃത്തികൾ 
നട പ്പി ലാ ക്കു ന്ന തിനുവേണ്ടി മുദ്ര വച്ച ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 
തുകയും - ജി . എം . റ്റി ./ 65 /2014 - 15 - മലപ്പുറം ജില്ലയിലെ 
കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ (1) തോഴന്നൂർ ഗവൺമെന്റ് 
ആശുപ്രതി കണ്ണമംഗലം ഗ്രാമ പഞ്ചായത്തിലെ (2) എം . എച്ച്. 
എം . എ . യു . പി. സ്കൂൾ, കിളിനക്കോട് എന്നീ സ്ഥലങ്ങളിൽ 
കൃത്രിമ ജല പരിപോഷണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ 
നടപ്പിലാക്കൽ - 1,68,000. 

നിരതദ്രവ്യം - 4,200 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 

പൂരിപ്പിച്ച ദർഘാസു കൾ ജില്ലാ ഓഫീസർ, ജില്ലാ 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും, പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 


ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. 28 - 2 - 2015 - ന് ഉച്ചകഴിഞ്ഞ് ഒരു മണിവരെ 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 
28 -2 - 2015- ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് ഹാജ രാ കുന്ന 
കരാറുകാരുടെയോ അവരുടെ ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. കേരള 
സർക്കാരിന്റെ 150 (നൂറ്റി അൻപത് രൂപ ) മുദ്രപത്രത്തിൽ 
ഒരു പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

നിര ത ദ വ്യ മായി ദർഘാ സിൽ പറയുന്ന അടങ്കൽ 
തുകയുടെരണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം 
ഡിമാന്റ് ഡാഫ്റ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
ദർഘാസ് ദിവസം അ വ ധി യാ കുന്നപക്ഷം തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 

ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
- കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


- ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
ഭൂജല വകുപ്പ്, മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


207 


16 


KERALA GAZETTE 


[ PART III 


ദർഘാസ് പരസ്യം 


മറ്റ് വ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീ സർ, ഭൂ ജല 
വകുപ്പ്, രണ്ടാംനില , അഡീഷണൽ സിവിൽ സ്റ്റേഷൻ, 
കണ്ണൂർ എന്ന മേൽവിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച 
സമയത്തിനുമുൻപ് ലഭിക്കേണ്ടതാണ്. 


2. പവ്യ ത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

പ്രവർത്തി സമ യ ങ്ങ ളിൽ കണ്ണൂരിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


നമ്പർ ജി. ഡബ്ലു . കെ .എൻ.ആർ./ 350 / 2012. 2015 ജനുവരി 20. 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, കണ്ണൂർ 
ജില്ലാ ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
( പവ്യ ത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 
തുകയും - 57 / 2014-15 - കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് റെയിഞ്ച് 

ഫോറസ്റ്റ് ഓഫീസിലെ പാടാംകവല ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൽ 
കുടിവെള്ള പദ്ധതി നടപ്പിലാക്കൽ - 1,20,516 . 

നിരതദ്രവ്യം - 3,100. 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിത രണം ചെയ്ത് തു ട ങ്ങുന്ന 
തീയതിയും സമയവും - 11 - 2- 2015, 10 മണിമുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 2- 2015, 1 മണിവരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 18 - 2 - 2015, 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 18 - 2 -2015 , 
3 .30 മണി. 


3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധിക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


4. ടെണ്ടർ റദ്ദാക്കു ന്ന തുൾപ്പെ ടെയുള്ള തീരു മാനങ്ങൾ 
എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവ സമാകു 
ക യാ ണ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്തുതന്നെ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


- ( ഒപ്പ്) സർ. 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
ഭൂജലവകുപ്പ്, കണ്ണൂർ. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി - 30 -4 - 2015. 


ജില്ലാ ഓഫീസർ. 


208 


